Kerala Gazette No. 20 dated 15th May 2012. 
PART II 


കരGOVERNME 


രള സർക്ക 


കാൾ 


OF KERP 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 6478/ ലെജിൻ- 3/ 12 / ലെജി. 


തിരുവനന്തപുരം, 2012 മേയ് 15 . 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യ നിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2011- ലെ സർവ്വകലാശാലാ നിയമങ്ങൾ ( ഭേദഗതി) ബിൽ, 
ഉദ്ദേശ കാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


കെ . മുരളീധരൻ, 
സെക്രട്ടറി- ഇൻ- ചാർജ്ജ്. 


പതിമൂന്നാം 


കേരള നിയമസഭ 


ബിൽ നമ്പർ 66 


2011 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ബിൽ 
1974- ലെ കേരള സർവ്വകലാശാല ആക്റ്റം 1975 - ലെ കോഴിക്കോട് 

സർവ്വകലാശാല ആക്റ്റും 1985 - ലെ മഹാത്മാഗാന്ധി 
സർവ്വകലാശാല ആക്റ്റം 1996 - ലെ കണ്ണൂർ 
സർവ്വകലാശാല ആക്റ്റും വീണ്ടും 
- ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ാലി 


ഒരു 


ബിൽ 


പീഠിക . - 1974- ലെ കേരള സർവ്വകലാശാല ആക്റ്റം 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റം 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റും 1996 - ലെ 
കണ്ണൂർ സർവ്വകലാശാല ആക്റ്റം ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി 
വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവൽസരത്തിൽ ഇനി പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2011 - ലെ സർവ്വകലാശാല 
നിയമങ്ങൾ ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 

| (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 . 1974 - ലെ 17 -ാം ആക്ടിന്റെ ഭേദഗതി. - 1974- ലെ കേരള സർവ്വകലാശാല 
ആക്റ്റിലെ (1974 - ലെ 17 ) 60 -ാം വകുപ്പിൽ, - 

( എ ) (7) -ാം ഉപവകുപ്പിനുശേഷം ഇനി പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

“ (7എ ) (7 ) -ാം ഉപവകുപ്പിൻ കീഴിൽ സമർപ്പിക്കപ്പെടുന്ന ഏതൊരു 
അപ്പീലിലും സർക്കാരിനെ ഒരു കക്ഷിയാക്കേണ്ടതാണ്. ; 

- ( ബി) ( 12 ) -ാം ഉപവകുപ്പിനുശേഷം, ഇനി പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ട 
താണ്, അതായത്: 

- “ ( 13 ) (7 ) –ം ഉപ വ കുപ്പിൻ കീഴിൽ യൂണി വേഴ് സിറ്റി അപ്പ ലേറ്റ് 
ടബണലോ ( 11 ) -ാം ഉപവകുപ്പു പ്രകാരം ഹൈക്കോടതിയോ പാസ്സാക്കുന്ന 
ഏതെങ്കിലും ഉത്തരവ് സ്പെൻഡ് ചെയ്ത അദ്ധ്യാപകനെ തിരിച്ചെടുക്കുവാൻ 
വിദ്യാഭ്യാസ ഏജൻസിയോട് നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ധ്യാപകന് അല്ലെങ്കിൽ 
സർക്കാരിന് നേരിട്ട നഷ്ടം അപ്രകാരമുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽനിന്നും 
തൽസമയം പ്രാബല്യത്തിലുള്ള റവന്യൂ റിക്കവറി ആക്റ്റിന്റെ വ്യവസ്ഥകൾ പ്രകാരം 
ഭൂമിയിൻമേലുള്ള പൊതുകരകുടിശ്ശിക എന്നപോലെ ഈടാക്കേണ്ടതാണ്. 


10 


3. 1975 - ലെ 5 -ാം ആക്ടിന്റെ ഭേദഗതി. - 1975- ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്ടിലെ (1975 - ലെ 5) 60 -ാം വകുപ്പിൽ, - 

( എ ) (7 ) -ാം ഉപവകുപ്പിനു ശേഷം ഇനി പറയുന്ന ഉ പ വ കുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

“(7എ ) ( 7) -ാം ഉപവകുപ്പിൻ കീഴിൽ സമർപ്പിക്കപ്പെടുന്ന ഏതൊരു 
അപ്പീലിലും സർക്കാരിനെ കക്ഷിയാക്കേണ്ടതാണ്. ; 

-- ( ബി ) ( 12 ) -ാം ഉപവകുപ്പിനു ശേഷം, ഇനി പറയുന്ന ഉ പ വ കുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 13) (7) -ാം ഉപവകുപ്പിൻ കീഴിൽ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണലോ 
(11) -ാം ഉപവകുപ്പ് പ്രകാരം ഹൈക്കോടതിയോ പാസ്സാക്കുന്ന ഏതെങ്കിലും ഉത്തരവ് 
സസ്പെൻഡ് ചെയ്ത അദ്ധ്യാപകനെ തിരിച്ചെടുക്കുവാൻ വിദ്യാഭ്യാസ ഏജൻസിയോട് 
നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ധ്യാപകന് അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട നഷ്ടം 
അപ്രകാരമുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽനിന്നും തൽസമയം പ്രാബല്യത്തിലുള്ള 
റവന്യൂ റിക്കവറി ആക്റ്റിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഭൂമിയിൻമേലുള്ള പൊതുകാര 
കുടിശ്ശിക എന്നപോലെ ഈടാക്കേണ്ടതാണ്. . 

- 4. 1985 - ലെ 12 -ാം ആക്റ്റിന്റെ ഭേദ ഗ തി . - 1985 - ലെ മഹാ ത്മാ ഗാന്ധി. 
സർവ്വകലാശാല ആക്ടിലെ (1985- ലെ 12) 63 -ാം വകുപ്പിൽ, - 

( എ ) (7 ) -ാം ഉപവകുപ്പിനുശേഷം ഇനി പറയുന്ന ഉപ വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

-- “(7എ ) (7 ) -ാം ഉപവകുപ്പിൻ കീഴിൽ സമർപ്പിക്കപ്പെടുന്ന ഏതൊരു 
അപ്പീലിലും സർക്കാരിനെ കക്ഷിയാക്കേണ്ടതാണ്. ; 

- ( ബി ) (12 ) -ാം ഉപവകുപ്പിനുശേഷം, ഇനി പറ യുന്ന ഉപ വകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

“( 13 ) (7) -ാം ഉപവകുപ്പിൻ കീഴിൽ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണലോ 
(11) -ാം ഉപവകുപ്പ് പ്രകാരം ഹൈക്കോടതിയോ പാസ്സാക്കുന്ന ഏതെങ്കിലും ഉത്തരവ് 
സസ്പെൻഡ് ചെയ്ത അദ്ധ്യാപകനെ തിരിച്ചെടുക്കുവാൻ വിദ്യാഭ്യാസ ഏജൻസിയോട് 
നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ധ്യാപകന് അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട നഷ്ടം 
അപ്രകാരമുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽനിന്നും തൽസമയം പ്രാബല്യത്തിലുള്ള 
റവന്യൂ റിക്കവറി ആക്റ്റിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഭൂമിയിൻമേലുള്ള പൊതുകാര 
കുടിശ്ശിക എന്നപോലെ ഈടാക്കേണ്ടതാണ്. 

-- 5. 1996 - ലെ 22 -ാം ആക്റ്റിനുള്ള ഭേദഗതി. - 1996 - ലെ കണ്ണൂർ സർവ്വകലാശാല 
ആക്ടിലെ ( 1996- ലെ 22 ) 66 -ാം വകുപ്പിൽ, - 

( എ ) ( 7) -ാം ഉപവകുപ്പിനു ശേഷം ഇനി പറ യുന്ന ഉ പ വ കുപ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

“(7എ ) (7) -ാം ഉപവകുപ്പിൻ കീഴിൽ സമർപ്പിക്കപ്പെടുന്ന ഏതൊരു 
അപ്പീലിലും സർക്കാരിനെ ഒരു കക്ഷിയാക്കേണ്ടതാണ്. ; 


11 


( ബി ) ( 12 ) -ാം ഉപവകുപ്പിനു ശേഷം, ഇനി പറയുന്ന ഉപ വ കുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 13 ) (7) -ാം ഉപവകുപ്പിൻ കീഴിൽ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണലോ 
( 11 ) -ാം ഉപവകുപ്പ് പ്രകാരം ഹൈക്കോടതിയോ പാസ്സാക്കുന്ന ഏതെങ്കിലും ഉത്തരവ് 
സസ്പെൻഡ് ചെയ്ത അദ്ധ്യാപകനെ തിരിച്ചെടുക്കുവാൻ വിദ്യാഭ്യാസ ഏജൻസിയോട് 
നിർദ്ദേശിക്കുകയാണെങ്കിൽ അദ്ധ്യാപകന് അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട നഷ്ടം 
അപ്രകാരമുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽനിന്നും തൽസമയം പ്രാബല്യത്തിലുള്ള 
റവന്യൂ റിക്കവറി ആക്റ്റിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഭൂമിയിൻമേലുള്ള പൊതുകര 
കുടിശ്ശിക എന്നപോലെ ഈടാക്കേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


സി . ആർ. പി . നമ്പർ 246 / 2009 പരി ഗ ണി ക്കു മ്പോൾ, ബഹു മാ ന പ്പെട്ട 
ഹൈക്കോടതി, യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബുണൽ മുമ്പാകെയുള്ള എല്ലാ 
വിഷയങ്ങളിലും സർക്കാരിനെ കക്ഷിയാക്കുന്നതിനും കേൾക്കുന്നതിനും 1963- ലെ 
ഭൂ പരിഷ്ക രണ ആക്ടിലെ 103 -ാം വകുപ്പിലെ പ്രസക്ത മായ വ്യവസ്ഥകൾക്ക് 
സമാനമായ ഭേദഗതികൾ സർവ്വകലാശാല നിയമങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് 
അഭിപ്രയാപ്പെടുകയുണ്ടായി. തിരിച്ചെടുത്ത അദ്ധ്യാപകന് മുൻ വേതനമായി നൽകിയ 
തുക കോളേജ്മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കുന്നതിന് സർക്കാരിനെ പ്രാപ്തമാക്കുന്ന 
വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മറ്റൊരു 
അഭിപ്രായം. അതനുസരിച്ച്, സർക്കാരിന്റെ താൽപര്യാർത്ഥം മുകളിൽ പറഞ്ഞ വ്യവസ്ഥ 
കൾ സർവ്വകലാശാല നിയമങ്ങളിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല . 


പി . കെ . അബ്ദു 


റബ്ബ്. 


( ശരിത്തർജ്ജമ ) 


